C 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 /12- 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


20th March 2012 
| 2012 മാർച്ച് 20 
30th Phalguna 1933 
- 1933 ഫാൽഗുനം 30 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 12 


PART III 


Dairy Development Department 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

നടപടിക്രമം 
നമ്പർ സി . 5155 / 2011. 

2012 ഫെബ്രുവരി 


ആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്ത പക്ഷം ഇനിയൊരറിയിപ്പ് 
കൂടാതെ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
താണെന്നും കാണിച്ച് പരാമർശം ( 2 ) പ്രകാരം നോട്ടീസ് 
നൽകി യി രു ന്നു . എന്നാൽ, നിശ്ചിത സമ യ പ രി ധിക്കകം 
അപ്രകാരമുള്ള ആക്ഷേപങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ 
- താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


18 . 


പരാമർശം: - ( 1) മാള ക്ഷീരവികസന ഓഫീസറുടെ 

19 - 12 - 2011 - ലെ 35/ 10 നമ്പർ കത്ത് . 


ഉത്തരവ് 


(2 ) ഈ ഓഫീസിലെ 31 - 12 - 2011- ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 


ത്യശ്ശൂർ ജില്ലയിൽ മാള ബ്ലോക്കിൽ അമ്പ 
ഴ ക്കാട് ക്ഷീരോൽപ്പാ ദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ.268 ( ഡി ) ആപ്കോസിന്റെ പ്രവർത്തനം നിറുത്തിവ 
ച്ചിട്ടുള്ളതും കർഷകർക്ക് പാൽവില മുഴുവനായും കൊടുത്തു 
തീർത്തിട്ടുള്ളതുമായതിനാൽ ടി സംഘം സമാപ്തീകരിക്കാവു 
ന്നതാണെന്ന് പരാമർശം (1) പ്രകാരം അറിയിച്ചിരുന്നു . ആയ 
തിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുവാ 
നുങ്കിൽ ആയത് മുഖദാവിലോ, രേഖാമൂലമോ, 15 ദിവസ 
ത്തിനകം സമർപ്പിക്കുന്നതിനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ 


മേൽ വിവ രിച്ച സാഹ ച ര്യ ത്തിൽ ആർ. 268 ( ഡി ) 
എന്ന നമ്പ രിൽ രജി സ്റ്റർ ചെയ്യ പ്പെട്ടിട്ടുള്ള അമ്പ ഴ ക്കാട് 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969- ലെ 
കേരള സഹകരണ സംഘം നിയമത്തിലെ 71 ( 2 ) എ വകുപ്പ് 
അനുസരിച്ച് സമാപ്തീകരിക്കുന്നതിനും സമാപ്തീകരണ 
ഉദ്യോഗസ്ഥനായി മാള ക്ഷീരവികസന ഓഫീസറെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 72 (1) എ വകുപ്പനുസരിച്ച് 
നിയമിച്ചുകൊം ഇതിനാൽ ഉത്തരവാകുന്നു . സമാപ്തീകരണ 
ഉദ്യോഗസ്ഥൻ എത്രയും വേഗം ചുമതല ഏറ്റെടുത്ത് വിവരം 
ഈ ഓഫീസിൽ അറിയിക്കേതാണ്. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


